Reg . No. 02 ). Mmio 
KL / TV ( N ) / 12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


SY 


W 
..GOVERNO 


** 
* 


Og nude 
NMENT OF 


doo 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th July 2012 
2012 2004 24 


No. 1 30 


Vol. LVII 
19e1jo 57 


THIRUVANANTHAPURAM , TUESDAY 

Mlozaimm0J300 , boy 


6 


, 11 


OE 


നമ്പർ 


2nd Sravana 1934 
1934 [ colmo 2 


PART II 


Stores Purchase 


Jails Department 
TENDER NOTICE 


No. M4- 18043/2011. 

30th June 2012 
Sealed tenders are invited for the supply of 
machineries for the Weaving unit in the Central Prison , 
Viyyur, Thrissur. 


sl. 


Machineries 


Nos. 


No. 


1 
2 


72 " Power Loom (with Motor) 
48" Power Loom (with Motor ) 


3 
4 


Cost of tender form : 

Original — 4,200 + 4 % VAT. 

Dupuicate 2,100 + 4 % VAT . 
The tender should be superscribed with the number, 
name of tender and addressed to the Addl. Director 
General of Police ( Prisons ), Prisons Headquarters, 
Poojappura , Thiruvananthapuram . Last date and time for 
receipt of tender with 1 % EMD will be at 3 p . m . on 
2 -8 - 2012 and will be opened at 4 p . m . on the same day, in 
the presence of such tenderers/ their authorised 
representatives who may be present at that time. 

Late tenders will not be accepted. The rates quoted 
must be valid up to 31 - 3 - 2013 . 

Tender form may be obtained from the office of the 
Additional Director General of Police (Prisons ) on working 
days during office hours . Tender forms are not 
transferable. Application for tender form should be 
accompanied by cash remittance , only . 

The cost of tender form will not be refunded under 
any circumstances . Sale of tender form will be closed at 4 
p . m . on 1- 8 - 2012 . 


Automatic Loom 
60" Power Loom (with Motor ) 
Sectional Warping Machine (with Motor) 
Climax Dobby ( Power Loom Dobby with 
Accessories) 
200 Hooks Hand Loom jacquared 
(with Accessories) 
Stainless tank for Dyeing Purpose 
Length -150 cm , Width -75cm , Height-75cm , 
Thickness of the sheet- 3mm 


1 
2 


2 


8 


STORES PURCHASE 


Cheques, Postage Stamps etc . will not be accepted 
towards the cost of tender form . The tender forms will not 
be send by V.P .P . Further details are available from Prisons 
Headquarters ( Phone No. 0471- 2347038 ) on working hours . 


- ദർഘാസ് ഫോറം വി . പി . പി . ആയി അയയ്ക്കുകയോ 
ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 


- തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ വീവിംഗ് 
യൂണിറ്റ് നവീകരിക്കുന്നതിന് താഴെ പറയുന്ന മെഷിനറികളും 
അ നു ബന്ധ സാധ ന ങ്ങളും വാങ്ങു ന്ന തിന് മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Prisons Headquarters , 
Thiruvananthapuram -12. 


( Sd.) 
Additional Director General of 

Police (Prisons). 


കമ 
നമ്പർ 


ഇനം 


എണ്ണം 


72" പവ്വർലൂം ( മോട്ടോർ ഉൾപ്പെടെ) 
48 " പവ്വർലൂം ( മോട്ടോർ ഉൾപ്പെടെ) 
ഓട്ടോമാറ്റിക് ലൂം 
60 " പവ്വർലൂം ( മോട്ടോർ ഉൾപ്പെടെ) 

സെക്ഷണൽ വാർപ്പിങ് മെഷീൻ 
( മോട്ടോർ ഉൾപ്പെടെ) 

ക്ലൈമാക്സ് ദോബി (പവ്വർലും ദോബിയും 2 
അനുബന്ധ സാധനങ്ങളും) 
200 ഹുക്ക്സ് ഹാന്റ് ലൂം ജാഗോർഡ് 
അനുബന്ധ സാധനങ്ങളും) 
സ്റ്റെയിൻലസ് സ്റ്റീൽ ടാങ്ക് ഡയിംഗ് ആവശ്യ 3 
ത്തിന് ( നീളം - 150 cm , വീതി - 75 cm 
പൊക്കം - 75 cm, കനം - 3 mm ) 


അടങ്കൽ തുക - 28, 00,000. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
- അസ്സൽ - 4,200 + 4 % വാറ്റ്. 

പകർപ്പ് - 2,100 + 4 % വാറ്റ്. 
മുദ്രവെച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനുമുകളിൽ 
വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ കമനമ്പരും 
പേരും എഴുതി അ ഡീ ഷ ണൽ ഡ യ റ ക് ടർ ജനറൽ 
ഓഫ് പോലീസ് ( പ്രിസൺസ്), ജയിലാസ്ഥാനകാര്യാലയം, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 

ദ ർ ഘാ സു കൾ 1 % EMD സഹിതം സമർപ്പി ക്കേ ണ്ട 
അവസാന തീയതി 2 - 8 - 2012 വൈകുന്നേരം 3 മണിയാണ്. 
ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ അവരുടെ 
(പതി നി ധിക ളു ടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 
വൈകുന്നേരം 4 മണിക്ക് ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 
താമ സിച്ച് ലഭിക്കുന്ന ദർ ഘാ സു കൾ യാതൊ രു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

ടെണ്ടർ നിരക്ക്31- 3-2013 വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കണം. 
തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 
പോലീസ്( പ്രിസൺസ്) - ന്റെ ഓഫീസിൽ പ്രവർത്തി ദിവസങ്ങളിൽ 
രൊക്കം പണമടച്ചാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 
- ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില്പന 1- 8- 2012 -ാം 
തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നതാണ്. 


